Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERN 


ം 


ക 


- L 
രള സർക് 
WMENT OF 


ാർ 


KERALA 


tl cf Kk dal 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2014 ജൂൺ 3 
3rd June 2014 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


നമ്പർ 


- 1189 ഇടവം 20 
20th Idavam 1189 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 ജ്യേഷ്ഠം 13 
13th Jyaishta 1936 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: കെ . ഗോപാലൻ) 
നമ്പർ ജെ - 13966 / 2013 / ഡി . ഡിസ് ( 1). 

2014 മേയ് 7. 
വിഷയം : - എം . എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

തലക്കാട് വില്ലേജ്, റീ . സ . 56 / 15 - ൽപ്പെട്ട 7 സെന്റ് 
നി. കെ . ഭൂമി- - പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നത് 
അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . കോട്ടത്തറ മുഹമ്മദ് S /o മൊയ്തീൻ a/ s 

- കുഞ്ഞീതൂട്ടിഹാജി, തലക്കാട്എന്നവരുടെ അപേക്ഷ . 
2. തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 13 - 11-2013 - ലെ 

ബി6 -7427 / 13 -ാം നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, തലക്കാട് വില്ലേജ്, റീ . സ . 56 / 15 - ൽപ്പെട്ട 
7 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന 


( 1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ 
യിൻമേൽ തിരൂർ തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തു 
കയും, തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പി 
ക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷയ്ക്കാധാരമായ ഭൂമി തിരൂർ സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 3311 / 12 -ാം നമ്പർ ആധാര പ്രകാരം അപേക്ഷകനായ 
കോട്ടത്തറ മുഹമ്മദ് എന്നയാൾക്ക് അവകാശപ്പെട്ടതാണെന്നും 
വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നി . കെ . കുളം എന്ന് 
രേഖപ്പെടുത്തിയ ടി ഭൂമി വർഷങ്ങൾക്കു മുൻപ്തന്നെ തൂർന്ന് 
പോയിട്ടുള്ളതും അപേക്ഷകന്റെ മറ്റ് തോട്ട ഭൂമിയോട് ചേർന്ന് 
കിടക്കുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. ടി 
നി . കെ . ഭൂമിയുടെ നാലതിരുകളിൽ പടിഞ്ഞാറ് ഭാഗം തോടും, 
കിഴക്കും വടക്കും അപേക്ഷകന്റെതന്നെ സ്ഥലവും തെക്ക് 
ഭാഗം കോട്ട ത്തറ നാല കത്ത് യാസിൻ എന്ന യാളുടെ 
സ്ഥല വു മാണെന്നും തെക്ക് ഭാഗത്തെ കൈ വ ശ ക്കാ രന്റെ 
സമ്മതപത്രം ലഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെ 
നിരാ ക്ഷേ പ പത്രം ലഭിച്ചിട്ടു ണ്ടെന്നും ടി ഭൂമി റവന 
പുറം പോ ക്ക് , മിച്ച ഭൂ മി , വന ഭൂ മി , സർക്കാർ നി . കെ . 
എന്നി വ യിൽപ്പെ ടാ ത്ത താ ണെന്നും തഹ ശീൽ ദാ രുടെ 
റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 

-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കു ന്ന തി നുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കു ന്ന തിന് അപേക്ഷ കന് നോട്ടീസ് 
നൽകുകയും 12 -12 - 2013- ന് അപേക്ഷകൻ ഹാജരായി രേഖകൾ 
ഹാജരാക്കുകയും ചെയ്തു . തഹശീൽദാരുടെ റിപ്പോർട്ടും 
രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി 
അപേക്ഷകൻ ആധാരപ്രകാരം കൈവശംവച്ചു വരുന്നതായി 
കാണുന്നു . കൂടാതെ 16 - 1- 2014 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 


സ്ഥല പ രി ശോ ധ ന യു ടെയും തഹശീൽ ദാ രു ടെയും 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, തലക്കാട് 
വില്ലേജ്, റീ . സ . 56 / 15 - ൽപ്പെട്ട 7 സെന്റ് സി . കെ . ഭൂമി അപേ 
ക്ഷകനായ കോട്ടത്തറ മുഹമ്മദ് S/ o മൊയ്തീൻ a/s കുഞ്ഞീതു 
ട്ടിഹാജി, മങ്ങാട്ടിരി ദേശം, തലക്കാട് വില്ലേജ് എന്നവരുടെ 

- 

ൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്ത് നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 25- 2- 2014- ലെ 8/ 2014 -ാം നമ്പർ കേരള 
ഗസറ്റിലും ( പേജ് 1160), താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
( ഗാമ പഞ്ചായത്ത് വഹസ്ഥലം, ക്യഷി ഭ വൻ നോട്ടീസ് 

ബോർഡുകളിൽ പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരും 
തന്നെ ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, തലക്കാട് 
വില്ലേജ് റീ . സ . 56 / 15 - ൽപ്പെട്ട 7 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . കോട്ടത്തറ മുഹമ്മദ് S / o മൊയ്തീൻ a/ s 
കുഞ്ഞീതുട്ടിഹാജി, തലക്കാട് വില്ലേജ് എന്നയാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

- (ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


